© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. IX Thiruvananthapuram, 
Tuesday 


2020 ഡിസംബര്‍ 8 
8th December 2020 


1196 വൃശ്ചികം 23 
23rd Vrischikam 1196 


1942 അഗ്രഹായനം 17 
17th Agrahayana 1942 


നമ്പര്‍ 


4൭ 


No. 








PART II 
Co-operative Department 


വയനാട്‌ ജില്ല സഹകരണ സംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍)ടെ നടപടിക്രമം 


(ഹാജര്‍; എം. സജീര്‍, ജോയിന്റ്‌ രജിസ്ര്രാര്‍) 


നമ്പര്‍ JRGWYD/2640/2020-AEL. 2020 ഒക്ടോബര്‍ 22. 


വിഷയം ---സമാപ്തീകരണം--വയനാട്‌ ഗവണ്‍മെന്റ്‌ 


സര്‍വ്വന്റ്‌ സ്‌ ഹൌസ്‌ കണ്‍സ്‌ (S aU 08 


സഹകരണ സംഘം ക്ളിപ്തം നമ്പര്‍ 
ഡബ്ളിയൂ.ട4-അന്തിമ സമാപ്തീകരണ 


ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌-സംബന്ധിച്ച്‌. 


സൂചന -(൮) ഈ ആഫീസിലെ 4-9-2018-ലെ 


൧1. /2563/2018 നമ്പര്‍ ഉത്തരവ്‌. 

(൭ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്‌ ര്രാര്‍ 
(ജനറല്‍) ടെ 16-9-2020-ലെ 1326/18 നമ്പര്‍ 
കത്ത്‌. 

(൫) സംഘം ലിക്ചിഡേറ്ററുടെ 27-8-2020-ലെ 
റിപ്പോര്‍ട്ട. 

(4) സംഘം ലിക്ചിഡേറ്ററുടെ 27-8-2020-ലെ 


8 നമ്പര്‍ തീരുമാനം. 


Gaz. No. 48/2020/DTP (Co-operative). 


മാനന്തവാടി താലൂക്കില്‍ മാനന്തവാടി ആസ്ഥാനമായി 
രുപീകരിച്ചിരുന്ന ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു. 54 വയനാട്‌ 
ഗവണ്‍മെന്റ്‌ സര്‍വന്റ്‌ സ്‌ ഹൌസ്‌ കണ്‍സ്ര്രക്ഷന്‍ സഹകരണ 
സംഘം നിരവധി വര്‍ഷങ്ങളായി പ്രവര്‍ത്തനരഹിതമായതിനെ 
തുടര്‍ന്ന്‌ സംഘത്തില്‍ കേരള സഹകരണ നിയമം വകുപ്പ്‌ 66 
പ്രകാരമുള്ള ഒരു പരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ ബോധിപ്പിച്ചതിന്റെ 
അടിസ്ഥാനത്തില്‍ സംഘം പുനരുജ്ജീവിപ്പിക്കാന്‍ യാതൊരു 
സാധ്ൃതയുമില്ലായെന്ന്‌ ബോധ്യപ്പെട്ടതിനാല്‍ ഈ ആഫീസിലെ 
മേല്‍ സൂചന (1) ഉത്തരവ്‌ പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ്‌ 
ഇന്‍സ്പെക്ടറെ സംഘം ലിക്ചിഡേറ്ററായി നിയമിച്ച്‌ സമാപ്തീ 


കരണ നടപടികള്‍ തുടര്‍ന്ന്‌ വരുകയാണ്‌. 


സൂചന (1) ഉത്തരവ്‌ പ്രകാരം ലിക്വിഡേറ്റര്‍ 19-9-2018-ല്‍ 
സംഘത്തില്‍ ലിക്വിഡേഷന്‍ ചാര്‍ജ്ജ്‌ ഏറ്റെടുക്കുകയും 
ലഭ്യ മായ സംഘം രേഖകളും റിക്കാര്‍ഡുകളും 
കൈവശപ്പെടുത്തുകയും, അതിന്റെ അടിസ്ഥാനത്തില്‍ 
കടധനപട്ടിക തയ്യാറാക്കുകയും, ക്ളെയിം നോട്ടീസ്‌ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്‌. കടധനപ്രതം താഴെ 


പറയും പ്രകാരമാണ്‌. 


135 


8th Dec. 2020] 


CO-OPERATIVE DEPARTMENT 


176 





ബാദ്ധ്യതകള്‍ തുക ആസ്തികള്‍ തുക 
@) @) 
ഓഹരി മൂലധനം 5,400.00 കൈയിരിപ്പ്‌ തുക 251.40 
(വ്യക്തികള്‍?) 
ഓഹരി മൂലധനം 20,000.00 ബാങ്കിലുള്ള തുക 31,898.10 
(സര്‍ക്കാര്‍) 
കരുതല്‍ ധനം 1,621.65 ഓഹരി 500.00 
വിദ്യാഭ്യാസ ഫണ്ട്‌ 38625 അഡ്വാന്‍സുകള്‍ 4510.00 
സംഘത്തിന്‌ 
വരേണ്ടവ 
അഫിലിയേഷന്‍ 1,050.00 
ഫിന്‌ 
വിഭജിക്കാന്‍ 7,218.60 
ബാക്കിയുള്ള ലാഭം 
അറ്റ ലാഭം 1,483.00 
ആകെ 37,159.50 ആകെ 


37,159.50 


ലിക്വിഡേറ്റര്‍ പേരില്‍ കേരള സംസ്ഥാന സഹകരണ 
ബാങ്കിന്റെ മാനന്തവാടി ശാഖയില്‍ ഒരു സേവിംഗ്സ്‌ അക്കൂണ്ട്‌ 
ആരംഭിക്കുകയും സംഘം തുകകള്‍ ടി അക്കാണ്ടിലേക്ക്‌ 
മാറ്റുകയും ചെയ്തിട്ടുണ്ട്‌. ലിക്വിഡേറ്ററുടെ കാലാവധി ഈ 
ആഫീസിലെ 18-6-2020-ലെ ൧. /2563/2018 ഉത്തരവ്‌ പ്രകാരം 
31-10-2020 വരെ ദീര്‍ഘിപ്പിച്ച്‌ നല്‍കിയിട്ടുണ്ട്‌. 


ലിക്വിഡേറ്റര്‍ സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി 
പിരിച്ചെടുക്കാന്‍ സാധ്യമായ ആസ്തികള്‍ പിരിച്ചെടുക്കുകയും, 
കൊടുത്ത്‌ തീര്‍ക്കാന്‍ സാധ്യമായ ബാദ്ധ്യതകള്‍ മുഴുവനും 
കൊടുത്ത്‌ തീര്‍ത്തിട്ടുമുണ്ട്‌. രേഖകളുടേയും റിക്കാര്‍ഡുകളുടേയും 
അഭാവം കാരണം ലിക്വിഡേറ്റര്‍ക്ക്‌ പിരിച്ചെടുക്കാന്‍ 
സാധിക്കാത്ത © 4761.40-ന്റെ ആസ്തികള്‍ എഴുതി 
തള്ളൂന്നതിനും കൊടുത്ത്‌ തീര്‍ക്കാന്‍ സാധിക്കാത്ത 
₹ 15723.25-ന്റെ ബാദ്ധ്യതകള്‍ കണ്ടുകെട്ടുന്നതിനും ലിക്ചിഡേറ്ററുടെ 
അപേക്ഷയിന്മേല്‍ ഈ ആഫീസിലെ 18-6-2020-ലെ 
൧. /2563/2018 ഉത്തരവ്‌ പ്രകാരം ലിക്വിഡേറ്റേര്‍ക്ക്‌ അനുമതി 
നല്‍കിയിട്ടുണ്ട്‌. 


ലിക്ചിഡേറ്റര്‍ ആകെ പിരിച്ചെടുത്ത തുകയില്‍ നിന്നും 
സര്‍ക്കാര്‍ ഓഹരിയിനത്തില്‍ F 20,000, ആയതിന്‌ 
പിഴ പലിശ ₹ 11,100 അടക്കം ആകെ ₹ 31,100 അടവാക്കിയിട്ടുണ്ട്‌. 
വിദ്യാഭ്യാസ ഫണ്ട്‌ ഇനത്തില്‍ ₹ 386.25-൦ അഫിലിയേഷന്‍ 
ഫീസ്‌ ഇനത്തില്‍ ₹ 1,050-0 ലിക്വിഡേറ്റര്‍ അടവാക്കിയിട്ടുണ്ട്‌. 
ലിക്വിഡേറ്റര്‍ ആകെ പിരിച്ചെടുത്തത്‌ * 75,201.10 ആണ്‌. ടി 
തുകയില്‍ നിന്നും 15% ലിക്വിഡേഷന്‍ ചാര്‍ജ്ജായി $ 11,280 
സഹകരണ സംഘം രജിസ്ര്രാറുടെ അക്കൌണ്ടില്‍ ദ്രഷറിയില്‍ 
അടച്ചിട്ടുണ്ട്‌. 


സംഘം അന്തിമ ചൊതുയോഗം മുന്‍കൂട്ടി നോട്ടീസ്‌ 
നല്‍കിയ പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍) ടെ ആഫീസില്‍ 27-8-2020-ന്‌ ചേര്‍ന്നെങ്കിലും സംഘം 
യോഗത്തില്‍ മെമ്പര്‍മാര്‍ ആരും തന്നെ പങ്കെടുത്തിട്ടില്ല. 
ലിക്ചിഡേറ്റര്‍ സമാപ്തീകരണ നടപടികളുടെ ഭാഗമായ വരവ്‌ 
ചെലവ്‌ കണക്കുകള്‍ യോഗത്തില്‍ അംഗീകരിക്കുകയും 
ലിക്വിഡേറ്റര്‍ പേരില്‍ ബാക്കിയുള്ള തുകയായ ₹ 31,385 
മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) പേരില്‍ 
മാനന്തവാടി ഫാര്‍മേഴ്‌സ്‌ സഹകരണ ബാങ്കില്‍ നിക്ഷേപിക്കാന്‍ 
തീരുമാനമെടുക്കുകയും ലിക്വിഡേറ്ററുടെ അക്കൌണ്ട്‌ 
അവസാനിപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്‌. 


136 


സമാപ്തികരണ വരവ്‌ ചെലവ്‌ കണക്കുകളും 
നടപടിക്രമങ്ങളും ഈ ആഫീസിലെ എ. ഇ. എല്‍ ഓഡിറ്റര്‍ 
പരിശോധിച്ച്‌ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്‌. ലിക്വിഡേറ്റര്‍ മുഴുവന്‍ 
സമാപ്തീകരണ നടപടികളും പൂര്‍ത്തിയാക്കിയതിനാല്‍ സഹകരണ 
നിയമം വകുപ്പ്‌ 74 (പകാരം സംഘത്തിന്റെ അസ്തിത്വം 
അവസാനിപ്പിച്ച്‌ രജിസ്‌ട്രേഷന്‍ റദ്‌ ചെയ്യാവുന്നതാണെന്ന 
ലിക്വി ഡേറ്ററുടെ അപേക്ഷ അനുവദിക്കാവുന്നതാണെന്ന്‌ 
മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) മേല്‍ സൂചന (2) 
പ്രകാരം ശുപാര്‍ശ ചെയ്തിട്ടുണ്ട്‌. മേല്‍ സാഹചര്യത്തില്‍ താഴെ 


പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു.ട4 വയനാട്‌ ഗവണ്‍മെന്റ്‌ 
സര്‍വ്വന്റ്‌ സ്‌ ഹൌസ്‌ കണ്‍സ്ര്രക്ഷന്‍ സഹകരണ സംഘത്തിന്റെ 
രജി സ്‌്രേഷന്‍ 1969-ലെ സഹകരണ നിയമം വകുപ്പ്‌ 74 
പ്രകാരം റദ്‌ ചെയ്തു കൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 
ലിക്വിഡേറ്റര്‍ ഇതു സംബന്ധിച്ച ഫയലുകളും രേഖകളും 3 
വര്‍ഷം സൂക്ഷിക്കേണ്ടതും അതിന്‌ ശേഷം ഈ ആഫീസിന്റെ 


മുന്‍കൂട്ടിയുള്ള അനുമതിയോടെ നശിപ്പിക്കേണ്ടതുമാണ്‌. 


സഹകരണ സംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ഓഫീസ്‌, (പ്പ്‌) 


വയനാട്‌. ജോയിന്റ്‌ രജിസ്ര്രാര്‍. 


വയനാട്‌ ജില്ല സഹകരണ സംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍)ടെ നടപടിക്രമം 


(ഹാജര്‍; എം. സജീര്‍, ജോയിന്റ്‌ രജിസ്ര്രാര്‍) 


maé JRGWYD/2630/2020-AEL. 2020 ഒക്ടോബര്‍ 27. 


വിഷയം :---സമാപ്തീകരണം--മാനന്തവാടി പഞ്ചായത്ത്‌ 
പൂഴി തൊഴിലാളി സഹകരണ സംഘം 
ക്ളിപ്തം നമ്പര്‍ ഡബ്ളിയു. 107--തെറ്റ്‌ 
തിരുത്തി ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നത്‌ 


സംബന്ധിച്ച്‌. 


സൂചന :-ഈ ആഫീസിലെ 29-9-2020-ലെ 


ഇതേ നമ്പര്‍ ഉത്തരവ്‌. 


ഈ ആഫീസിലെ 29-9-2020-ലെ ചീ. /1145/2020 നമ്പര്‍ 
ഉത്തരവ്‌ പ്രകാരം ക്ലിപ്തം നമ്പര്‍ ഡബ്ളിയു. 107 മാനന്തവാടി 
പഞ്ചായത്ത്‌ പുഴി തൊഴിലാളി സഹകരണ സംഘം സഹകരണ 
നിയമം വകുപ്പ്‌ 71 (1) പ്രകാരം സമാപ്തീകരണ നടപടികള്‍ 
സ്വീകരിക്കുന്നതിന്‌ മാനന്തവാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ്‌ ഇന്‍സ്പെക്ടറെ 
സംഘം ലിക്ചിഡേറ്ററായി നിയമിച്ച്‌ കൊണ്ട്‌ സൂചന പ്രകാരം 
ഉത്തരവാക്കിയിരുന്നു. മേപ്പടി ഉത്തരവില്‍ ഒന്നാം ഖണ്ഡികയില്‍ 


ഒന്നാം വരിയില്‍ “മാനന്തവാടി താലൂക്കില്‍ മാനന്തവാടി 


8th Dec. 2020] 


CO-OPERATIVE DEPARTMENT 


177 





ആസ്ഥാനമായി” എന്ന്‌ രേഖപ്പെടുത്തേണ്ടതിന്‌ പകരം 
ടൈപ്പിംഗ്‌ പിഴവ്‌ മൂലം “മാനന്തവാടി താലൂക്കില്‍ ഏച്ചോം 
ആസ്ഥാനമായി'' എന്ന്‌ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു. മേല്‍ 
പിഴവ്‌ ഇപ്പോള്‍ ശ്രദ്ധയില്‍പ്പെട്ടതിനാല്‍ സൂചന ഉത്തരവില്‍ 
തിരുത്തലുകള്‍ വരുത്തേണ്ടതുണ്ടെന്ന്‌ ബോദ്ധ്യപ്പെട്ട 


സാഹചരൃത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
ഉത്തരവ്‌ 


ഈ ആഫീസിലെ 29-9-2020-ലെ ച1./1145/2020 നമ്പര്‍ 
ഉത്തരവ്‌ ഒന്നാം ഖണ്ഡികയില്‍ ഒന്നാം വരിയില്‍ “മാനന്തവാടി 
താലൂക്കില്‍ ഏച്ചോം ആസ്ഥാനമായി” എന്നുള്ളത്‌ “മാനന്തവാടി 
താലൂക്കില്‍ മാനന്തവാടി ആസ്ഥാനമായി” എന്ന്‌ തിരുത്തി 


ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സഹകരണ സംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ഓഫീസ്‌, (ഒപ്പ്‌) 


വയനാട്‌. ജോയിന്റ്‌ രജിസ്ര്രാര്‍. 





137 


